ച 
സമ്പന്നനാകാന്‍ ജോലി ചെയ്യരുത്‌; 
നിങ്ങളുടെ സ്വന്തം ജ്ഞാനത്തില്‍ നിന്ന്‌ 
മാറുക. അല്ലാത്തതിലേക്ക്‌ കണ്ണ്‌ 
തിരിക്കുമോ? ധനം തങ്ങളെത്തന്നെ 
ചിറകുകളാക്കുന്നു; അവര്‍ 
കഴുകന്മാരെപ്പോലെ സ്വര്‍ഗത്തിലേക്ക്‌ 
പറക്കുന്നു. സദൃശവാക്യങ്ങൾ 23:4-5 


അവന്‍ അവരോടു: സൂക്ഷിച്ചുകൊള്‍വിന്‍ , അത്യാഗ്രഹം 
സൂക്ഷിച്ചുകൊള്ളുവിന്‍ ; അവന്‍ അവരോട്‌ ഒരു ഉപമ പറഞ്ഞു: 
ഒരു ധനികന്റെ നിലം സമൃദ്ധമായി വിളഞ്ഞു; അതിന്നു അവന്‍: 
ഞാന്‍ ഇതു ചെയ്യും; ഞാന്‍ എന്റെ കളപ്പുരകള്‍ പൊളിച്ചു 
വലുതായി പണിയും; അവിടെ ഞാന്‍ എന്റെ എല്ലാ പഴങ്ങളും 
സമ്പത്തും തരും. ഞാന്‍ എന്റെ പ്രാണനോട്‌ പറയും: ആത്മാവേ, 
അനേക വര്‍ഷങ്ങളായി നിനക്ക്‌ ധാരാളം സാധനങ്ങള്‍ 
വെച്ചിരിക്കുന്നു; സുഖമായിരിക്കുക, തിന്നുക, കുടിക്കുക, 
സന്തോഷിക്കുക. ദൈവം അവനോടു: മൂഡാ, ഈ രാത്രിയില്‍ 
നിന്റെ പ്രാണനെ നിന്നോടു ചോദിക്കും; അപ്പോള്‍ നീ തന്നതു 
ആര്‍ക്കുള്ളതായിരിക്കും? ദൈവസന്നിധിയില്‍ സമ്പന്നനാകാതെ 
തനിക്കുവേണ്ടി നിക്ഷേപം സ്വരൂപിക്കുന്നവന്‍ അങ്ങനെ തന്നേ. 
ലൂക്കോസ്‌ 12:15-21 


മക്കളേ, സമ്പത്തില്‍ ആശ്രയിക്കുന്നവര്‍ക്ക്‌ ദൈവരാജ്യത്തില്‍ 
പ്രവേശിക്കുന്നത്‌ എത്ര പ്രയാസമാണ്‌! മര്‍ക്കോസ്‌ 10:24 


ഒരു മനുഷ്യന്‍ ലോകം മുഴുവന്‍ നേടിയാലും സ്വന്തം ആത്മാവിനെ 
നഷ്ടപ്പെടുത്തിയാല്‍ അവന്‌ എന്ത്‌ പ്രയോജനം? ഒരു മനുഷ്യന്‍ 
തന്റെ പ്രാണന്നു പകരം എന്തു കൊടുക്കും? മര്‍ക്കോസ്‌ 8:36-37 


വെള്ളിയെ സ്നേഹിക്കുന്നവന്‍ വെള്ളികൊണ്ടു തൃപ്തനാകയില്ല; 
സമൃദ്ധിയോടുകൂടെ സമൃദ്ധിയെ സ്‌നേഹിക്കുന്നവനല്ല; അതും 
മായയാണ്‌. സഭാപ്രസംഗി 5:10 


ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല, മുകളിലുള്ള കാര്യങ്ങളില്‍ 
നിങ്ങളുടെ വാത്സല്യം സ്ഥാപിക്കുക. കൊലോസ്യർ 3:2 
എന്നാല്‍ സംതൃപ്തിയോടുകൂടിയ ദൈവഭക്തി വലിയ 
നേട്ടമാണ്‌. എന്തെന്നാല്‍, നാം ഈ ലോകത്തിലേക്ക്‌ ഒന്നും 
കൊണ്ടുവന്നിട്ടില്ല, നമുക്ക്‌ ഒന്നും കൊണ്ടുപോകാന്‍ 
കഴിയില്ലെന്ന്‌ ഉറപ്പാണ്‌. ഭക്ഷണവും ഉടുപ്പും ഉള്ളത്‌ കൊണ്ട്‌ 
നമുക്ക്‌ സംതൃപ്തി നല്‍കാം. 1 തിമോത്തി 6:6-8 
മര്‍ദനത്തില്‍ ആശ്രയിക്കരുതു; കവര്‍ച്ചയില്‍ 
വ്യര്‍ത്ഥനാകരുതു; സമ്പത്തു വര്‍ദ്ധിച്ചാല്‍ അതില്‍ 
മനസ്സുവെക്കരുതു. സങ്കീര്‍ത്തനം 62:10 


മോഷ്ടിക്കുന്നവന്‍ ഇനി മോഷ്ടിക്കാതിരിക്കട്ടെ; അവന്‍ 
ആവശ്യമുള്ളവന്നു കൊടുക്കേണ്ടതിന്നു നല്ലതു കൈകൊണ്ടു 
അദ്ധ്വാനിച്ചു അദ്ധ്യാനിക്കട്ടെ. എഫെസ്യര്‍ 4:28 

നിങ്ങളുടെ പക്കലുള്ളത്‌ വിറ്റ്‌ ഭിക്ഷ കൊടുക്കുവിന്‍; കള്ളന്‍ 
അടുക്കുന്നില്ല, പുഴു ചീത്തയാക്കാത്ത സ്വര്‍ഗ്ഗത്തില്‍ 
പഴകിപ്പോകാത്ത സഞ്ചികളും നശിച്ചുപോകാത്ത നിധിയും 
നിങ്ങള്‍ക്കു തന്നുകൊള്ളുവിന്‍. നിങ്ങളുടെ നിക്ഷേപം 
എവിടെയാണോ അവിടെ നിങ്ങളുടെ ഹൃദയവും 
ഉണ്ടായിരിക്കും. ലൂക്കോസ്‌ 12:33-34 

എന്നാല്‍ നീ ഭിക്ഷ ചെയ്യുമ്പോള്‍ നിന്റെ വലങ്കൈ ചെയ്യുന്നതു 
ഇടങ്കൈ അറിയരുതു. മത്തായി 6:3-4 


ദരിദ്രനെ പരിഗണിക്കുന്നവന്‍ ഭാഗ്യവാന്‍; കഷ്ടകാലത്ത്‌ 
കര്‍ത്താവ്‌ അവനെ വിടുവിക്കും. സങ്കീര്‍ത്തനം 41:1 
ദരിദ്രരെയും അനാഥരെയും സംരക്ഷിക്കുക: പീഡിതരോടും 
ദരിദ്രരോടും നീതി പുലര്‍ത്തുക. സങ്കീര്‍ത്തനം 82:3 

തന്റെ സമ്പത്തില്‍ ആശ്രയിക്കുന്നവന്‍ വീഴും; നീതിമാന്മാരോ 
ഒരു ശാഖപോലെ തഴെക്കും. സദൃശവാക്യങ്ങൾ 11:28 


ഒന്നുമില്ലെങ്കിലും തന്നെത്തന്നെ സമ്പന്നനാക്കുന്നവന്‍ ഉണ്ട്‌, 
സദൃശവാക്യങ്ങൾ 13:7 

അയല്‍ക്കാരനെ നിന്ദിക്കുന്നവന്‍ പാപം ചെയ്യുന്നു; ദരിദ്രരോടു 
കരുണ കാണിക്കുന്നവനോ ഭാഗ്യവാന്‍. സദൃശവാക്യങ്ങൾ 14:21 
ദരിദ്രരോടു കരുണ കാണിക്കുന്നവന്‍ യഹോവേക്കു കടം 
കൊടുക്കുന്നു; അവന്‍ കൊടുത്തതു വീണ്ടും കൊടുക്കും. 
സദൃശവാക്യങ്ങൾ 19:17 


വലിയ സമ്പത്തിനേക്കാള്‍ നല്ല പേര്‌ 
തിരഞ്ഞെടുക്കപ്പെടേണ്ടതും വെള്ളിയെയും 
സ്വര്‍ണ്ണത്തെയുംക്കാള്‍ സ്നേഹപൂര്‍വകമായ പ്രീതിയുമാണ്‌. 
സദൃശവാക്യങ്ങൾ 22:1 

സമൃദ്ധമായ കണ്ണുള്ളവന്‍ അനുഗ്രഹിക്കപ്പെടും; അവന്‍ തന്റെ 
അപ്പം ദരിദ്രര്‍ക്കു കൊടുക്കുന്നുവല്ലോ. സദൃശവാക്യങ്ങൾ 22:9 
ദരിദ്രര്‍ക്കു കൊടുക്കുന്നവന്നു കുറവുണ്ടാകയില്ല; തന്റെ 
കണ്ണുകളെ മറെക്കുന്നവനോ അനേകം ശാപം ഉണ്ടാകും. 
സദൃശവാക്യങ്ങൾ 28:27 


